GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


912 


KERALA GAZETTE 


[[ PART IV 


NOTIFICATION 


It is hereby notified for the information of all 
concerned authorities and the public that, I , Manikandan . A , 
Erattode House , Vemballur P. O. , Alathur Taluk , 
Palakkad - 678 502 , holder of S. S. L. C. No. N 585892 
with Register No. 346306 of May 2013 , in the 
Senior Secondary School Examination Certificate 
S. No. 0/15 044758 with Roll No. 920915301399 of 
October 2015 issued from National Institute of Open 
Schooling , in the National Trade Certificate in Machanic 
( Motor Vehicle ) Trade No. 183240000012817 with 
Roll No. 00160832009126 of January 2019 issued 
from NCVT, Govt . of India , in the Driving Licence 
No. 49/4214/2016 dated 11-8-2016 issued by the Asst . LA , 
Alathur , also known as Manikandan in the Birth 
Certificate with Registration No. 1/2019 , date of 
Registration 22-5-2019 issued by the Registrar of Births 
and Deaths , Thenkurissi Grama Panchayat , in the Ration 
Card No. 1950040183 ( Sl . No. 2) dated 15-3-2017 issued by 
the Taluk Supply Officer, Alathur is one and the same 
person. Hereafter, I have changed my name as Vaisakh . A 
and will sign accordingly . 

This change will come into effect in all records 
related to me .. 


പ്രകാരം അവകാശം സിദ്ധിച്ച ആരക്കുഴ വില്ലേജിൽ ആരക്കുഴ 
കരയിൽ മണിയാട്ട് വീട്ടിൽ വർക്കി മകൻ തങ്കച്ചൻ എന്നയാൾ 
മേപ്പടി വിൽപത്രം രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന തിലേക്കായി 
2020 മാർച്ച് മാസം 13 -ാം തീയതി ഈ ആഫീസിൽ ഹാജരാക്കി 
യിട്ടുള്ളതും വിൽപത് കർത്താവായ ശ്രീമതി. റോസക്കുട്ടി 
എന്ന വർ 23 -1-2018 -ൽ മരിച്ചു പോ യിട്ടു ള്ള തായി മ ര ണ 
സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കി മൊഴി 
നൽകിയിട്ടുള്ളതും ടി വിൽപ്പതം ഈ ആഫീസിൽ മൂന്നാം 
പുസ്തകം പി .2 / 2020 -ാം നമ്പരായി വിചാരണ നടപടികൾക്കായി 
സ്വീകരിച്ചിട്ടുള്ളതുമാണ്. പ്രസ്തുത വിൽപ്രതം സംബന്ധിച്ചുള്ള 
ആദ്യ വിചാ രണ ഈ ആഫീ സിൽ വച്ച് 2020 - ാ മാണ്ട് 
സെപ്റ്റം ബർ മാസം 23 -ാം തീയതിയാ ടി ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധിയായി പ്രഖ്യാപിക്കുകയോ 
ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസമോ പകൽ 
11 മണിക്ക് നടത്തുന്നതിനായി തീരുമാനിച്ചിട്ടുള്ള തുമാണ്. 
മേൽപറഞ്ഞ വിൽപതം വിചാരണ ചെയ്ത് രജിസ്റ്റർ ചെയ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ 
ആക്ഷേപമുള്ളപക്ഷം ഈ ആഫീസിൽ നേരിട്ടോ നിയമപ്രകാരം 
അധികാരപ്പെടുത്തിയ പ്രതിനിധിയോ ഹാജരായി രേഖാമൂലം 
മൊഴിയും തെളിവും നൽകേ ണ്ടതും അല്ലാത്തപക്ഷ മോ 
അതിനുശേഷമോ ഹാജരാക്കുന്ന ആക്ഷേപങ്ങളോ പരാതികളോ 
ഗൗനി ക്കു ന്ന ത ല്ലാ ത്ത തും 

ലഭ്യ മാ യ 

വിവ ര ങ്ങ ളു ടെ 
അടിസ്ഥാനത്തിൽ അന ന്തര നടപടികൾ പൂർത്തീകരിച്ച് 
തീർപ്പു കൽപ്പിക്കുന്നതാണെന്നും ഇതിനാൽ അറിയിക്കുന്നു . 


Vemballur,, 
2-7-2020. 


( 2 ) 


MANIKANDAN . A 


2020 മാർച്ച് 18 . 


NOTIFICATION 


It is hereby notified for the information of all 
authorities concerned and the public that I , Sinanath M. , 
Sainas, Vellilode, P. O. Shivapuram , Thalassery Taluk , 
Kannur District , Pin - 670 702 , holder of S. S. L. C. 
No. R 570172 , with Register No. 240682 of March 2016 , 
Higher Secondary Examination Certificate 
No. HSE 7/2018/092263 with Register No. 5438493 dated 
10-7-2018 issued by the Secretary, Board of Higher 
Secondary Examination , Thiruvananthapuram , Birth 
Certificate with Registration No. 2799/2000 , date of 
Registration 23-11-2000 issued by the Registrar of Births & 
Deaths , Mattanur Municipality, Election Identity Card 
No. XKX2058568 dated 7-4-2019 issued by the Electoral 
Registration Officer, Mattannur Assembly Constituency , 
have changed my name as Siyana M. 

This change will come into effect in all records 
related to me . 


എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ ആരക്കുഴ 
വില്ലേജിൽ ആരക്കുഴ കര യിൽ മണി യാട്ട് എന്ന വീട്ടിൽ 
താമസിച്ചു വന്നിരുന്നതും മണിയാട്ട് എന്നു കൂടി വീട്ടുപേരുള്ള 
വടക്കേ മണിയാട്ട് വീട്ടിൽ കുര്യാക്കോ മ ക ളു മാ യി രുന്ന 
ശ്രീമതി ക്രതീന എന്നവർ എഴുതി വെച്ചിരുന്ന ഒരു വിൽപ്രതം 
ടിയാളുടെ മരണ ശേഷം വിൽപത്ര പ്രകാരം അവകാശം 
സിദ്ധിച്ച ആരക്കുഴ വില്ലേജിൽ ആരക്കുഴ കരയിൽ മണിയാട്ട് 
വീട്ടിൽ വർക്കി മകൻ തങ്കച്ചൻ എന്നയാൾ മേപ്പടി വിൽപത്രം 
രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതിലേക്കായി 2020 മാർച്ച് മാസം 
13 -ാം തീയതി ഈ ആഫീസിൽ ഹാജരാക്കിയിട്ടുള്ളതും 
വിൽപത കർത്താവായ ശ്രീമതി ക്രതീന എന്നവർ 2-1-2009 - ൽ 
മരിച്ചുപോയിട്ടുള്ളതായി മരണസർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള 
രേഖകൾ ഹാജരാക്കി മൊഴി നൽകിയിട്ടുള്ളതും ടി വിൽപ്പത്രം 
ഈ ആഫീസിൽ മൂന്നാം പുസ്തകം പി . 3 / 2020 -ാം നമ്പരായി 
വിചാരണ നടപടികൾക്കായി സ്വീകരിച്ചിട്ടുള്ളതുമാണ് . പ്രസ്തുത 
വിൽ പ്രതം സംബന്ധിച്ചുള്ള ആദ്യ വിചാരണ ഈ ആഫീസിൽ 
വച്ച് 2020-ാമാണ്ട് സെപ്റ്റംബർ മാസം 28 -ാം തീയതിയോ 
ടി ദിവസം ഏതെ ങ്കിലും കാര ണ വ ശാൽ അവ ധി യായി 
പ്രഖ്യാപിക്കുകയോ ചെയ്യു ക യാ ണ ങ്കിൽ തൊട്ട ടുത്ത 
പ്രവൃത്തി ദിവസമോ പകൽ 11 മണിക്ക് നടത്തുന്നതിനായി 
തീരുമാനിച്ചിട്ടുള്ളതുമാണ്. മേൽ പറഞ്ഞ വിൽപത്രം വിചാരണ 
ചെയ്ത രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
എന്തെങ്കിലും തരത്തിൽ ആക്ഷേപമുള്ളപക്ഷം ഈ ആഫീസിൽ 
നേരിട്ടോ നിയമപ്രകാരം അധികാരപ്പെടുത്തിയ പ്രതിനിധിയോ 
ഹാജരായി രേഖാമൂലം മൊഴിയും തെളിവും നൽകേണ്ടതും 
അല്ലാത്തപക്ഷ മോ അതി നു ശേ ഷമാ ഹാജ രാ ക്കുന്ന 
ആക്ഷേപങ്ങളോ പരാതികളോ ഗൗനിക്കു ന്നത ല്ലാത്തതും 
ലഭ്യ മായ വിവ ര ങ്ങ ളുടെ അടി സ്ഥാ ന ത്തിൽ 
നടപടികൾ പൂർത്തീകരിച്ച് തീർപ്പു കൽപ്പിക്കുന്നതാണെന്നും 
ഇതിനാൽ അറിയിക്കുന്നു . 

( ഒപ്പ് ) 
മൂവാറ്റുപുഴ. 

സബ് രജിസ്ട്രാർ . 


Kannur,, 
13-7-2020. 


SINANATH M. 


മൂവാറ്റുപുഴ സബ് രജിസ്ട്രാർ ആഫീസിൽ 
നിന്നും പരസ്യം ചെയ്യുന്നത് 
(1) 

2020 മാർച്ച് 16 . 
എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലുക്കിൽ ആരക്കുഴ 
വില്ലേജിൽ ആരക്കുഴ കര യിൽ മണിയാട്ട് എന്ന വീട്ടിൽ 
താമസിച്ചു വന്നിരുന്നതും മണിയാട്ട് എന്നു കൂടി വീട്ടുപേരുള്ള 
വടക്കേ മണിയാട്ട് വീട്ടിൽ കുര്യാക്കോ മകളു മാ യി രുന്ന 
റിട്ട യേർഡ് ടീച്ചർ ശ്രീമതി റോസക്കുട്ടി എന്നവർ എഴുതി 
വെച്ചിരുന്ന ഒരു വിൽപതം ടിയാളുടെ മരണശേഷം വിൽപ്രത 


അന ന്ത ര 


330 


